Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No. 02 ]. MMO 
KL / TV (N )/ 12 /2009 - 2011 


OLDS 


MOD 


KEDALA 


V 
GOVEREIRO 


VMENT OF 
न्यात अपर 


190 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


12th January 2010 

2010 2m01l 12 
22nd Pousha 1931 
1931 00102410 22 


ueijo 55 


നമ്പർ 


PART III 
Marine Department 


TENDER NOTICES 


(1) 


(2) 


(3) 


( 1) 


No . D4/4343/2009/HECC . 


10th December 2009 . 


The Superintending Engineer, Harbour Engineering 
Central Circle , Ernakulam for and on behalf of the 
Governor of Kerala invite competitive tenders in sealed 
covers for the following works from registered Contractors / 
Firms of State P.W .D ., Irrigation Department, Central Public 
Works Department and Port Trust through Registered 
post or speed post. The tenders submitted through any 
courier service will not be considered . 


2 70/HECC /2009 - 10 — Upgradation of coastal 

roads in Thrissur District-Munakkakadavu 
Ananthavadi Beach road in Kadapuram 
Panchayath in Chavakkad Taluk - 2,400 + 12.5 % 
Rs . 15 ,99,436 

VAT 
3 71/HECC /2009 -10 _ Upgradation of coastal 

roads in Thrissur District-Pulikkakadavu 
Pandaramadu road in Venkidangu Panchayath 6 ,600 + 12.5 % 

in Chavakkad Taluk - Rs. 43,67 ,823 VAT 
4 72/HECC / 2009-10 _ Upgradation of coastal 

roads in Thrissur District-Foreshore road in 
SN Puram Panchayath in Kodungallur 4 ,800 + 12.5 % 
Taluk - Rs. 31,86 , 165 

VAT 
5 73 /HECC /2009 - 10 - Upgradation of coastal 

roads in Thrissur District Ummanthara 
Pharmacy road in Mathilakam Panchayath 3,600 + 12.5 % 

in Kodungallur Taluk - Rs. 23,88,746 VAT 
6 74 /HECC / 2009-10 – Upgradation of coastal 

roads in Ernakulam District- Improvements 
to Bazar road in Ward 5 of Kochi 5,000 + 12.5 % 
Corporation - Rs. 32,84 ,728 

VAT 


Sl. 
No. 


Tender No. Name of works and 
Probable Amount of 

Contract 


Cost of 
Tender form 


Rs. 


(1) 


1 69 /HECC /2009 - 10 _ Upgradation of coastal 

roads in Thrissur District - Thekkemadrassa 
Beach - Akalad Mandalamkunnu Beach Road 
in Punnayoor Panchayath in Chavakkad 6,600 + 12.5 % 
Taluk - Rs . 43 ,60 ,289 

VAT 


Gaz . No. 2 /2010 /DTP. (Marine) 


KERALA GAZETTE 


[PART III 


( 1) 


(3 ) 


7 75 /HECC/2009- 10 — Upgradation of coastal 

roads in Ernakulam District - SNDP Valom 
road in Cheranalloor Panchayath — 3,800 + 12.5 % 
Rs. 25,30 ,352 

VAT 
8 76/ HECC/2009-10 - Upgradation of coastal 

roads in Ernakulam District-Kochangadi 
Matsyafed road in Ward No. 13 of Kochi 4,000 + 12.5 % 
Corporation - Rs. 26,04,324 

VAT 


- E . M . D . - Rs. 40 , 000 for Sl. No .2 and Rs. 50 ,000 each 
for others . 

Period of Completion — 6 months for Sl. Nos. 1, 3 , 
4 months for Sl. Nos. 2 , 5 , 7 , 8 and 5 months for 
Sl. Nos. 4, 6 . 

Class of tenderer - "B Class and above. 

The tender forms can be had from the office of the 
undersigned on all working days from 6 - 1 - 2010 to 
14 - 1- 2010 , upto 1 p.m . on application in writing , proving 
the eligibility and on payment of cost and VAT. Tenders 
for the work shall be submitted in sealed cover with 
superscription of the name of work on or before 
3 p .m . on 21- 1 -2010 to the Superintending Engineer, 
Harbour Engineering Central Circle, Ernakulam - 18. Tenders 
received after 3 p . m . on 21 - 1 - 2010 due to postal delay or 
on any other reasons will not be considered . Department 
will not be responsible for any such delays . If the last 
date of receipt of tender happens to be a holiday, tender 
will be accepted up to 3 p . m . on the next working day . 
Preliminary Agreement signed in Kerala Stamp Paper worth 
Rs. 50 and document for required EMD pledged in favour 
of the Superintending Engineer, Harbour Engineering 
Central Circle , Ernakulam - 18 are also to be submitted 
along with the tender. The tender submitted without 
preliminary agreement and required EMD will be rejected 
outright. The tenders will be opened at 3 .30 p.m . on the 
last date of receipt of tender in the presence of tenderers/ 
authorized agents present at the time. The firm period of 
the tender shall be 4 months from the date of opening of 
the tender. All the conditions in the Kerala P. W . D . and 
all other conditions prevailing for consideration of 
tenders will be applicable to this tenders also . Govt. Order 
No. (RT) 255/04/F & PD dated 29 -6 - 2004 and allied orders 
will be applicable for these tenders . The under signed 
reserves the right to reject the application for issuance of 
tender forms and also the submitted tender of any 
tenderer without assigning any reason . While evaluating 
tenders, regard would be paid to national defence and 
security considerations. 

- കേരള ഗവർണ്ണർക്കുവേണ്ടി ഹാർബർ എഞ്ചിനീയറിംഗ് 
മദ്ധ്യമേഖല , എറണാകുളം, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ താഴെ 
പറയുന്ന പ്രവൃത്തികൾക്ക് സംസ്ഥാന പൊതു മരാമത്തു 
വകുപ്പ്, ജലവിഭവ വകുപ്പ്, കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പ്, 

പോർട്ട് ട്രസ്റ്റ് എന്നിവയിൽ രജിസ്ട്രേഷനുള്ള കരാറുകാർ 
സ്ഥാപനങ്ങൾ എന്നിവരിൽ നിന്നും മുദ്രവച്ച കവറുകളിൽ 
മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ രജി ട്രേഡ് തപാൽ 


അഥവാ സ്പീഡ് പോസ്റ്റ് മുഖാന്തിരം ക്ഷണിച്ചുകൊള്ളുന്നു . 
കൊറിയർ സർവ്വീസുകൾമുഖേന ലഭിക്കുന്ന ദർഘാസുകൾ 
പരിഗണിക്കുന്നതല്ല. 
കമ ദർഘാസ് നമ്പരും 

ദർഘാസ് 
നമ്പർ പ്രവൃത്തിയുടെ പേരും 

ഫോറത്തിന്റെ 
ഉദ്ദേശ അടങ്കൽ തുകയും 

വില (രൂപ) 
- 69/എച്ച്. എ . സി. സി. 2009- 10 - തൃശ്ശൂർ ജില്ലയിലെ 
തീരദേശ റോഡുകളുടെ നിലവാരം ഉയർത്തുന്ന 
പ്രവൃത്തി- ചാവക്കാട് താലൂക്കിലെ പുന്നയൂർ 
പഞ്ചാ യ ത്തിലെ തെക്കേ മദ സ ബീച്ച്, 6, 600 + 
അകലാട് മണ്ഡലംകുന്ന് ബീച്ച് റോഡിന്റെ 12.5 % 
പുനരുദ്ധാരണം- രൂപ 43,60, 289 

വാറ്റ് 
2 70 /എച്ച്. ഇ . സി . സി ./ 2009 - 10 - ടി ചാവക്കാട് 

താലൂക്കിലെ കടപ്പുറം പഞ്ചാ യ ത്തിലെ 2,400 + 
മുനയ്ക്കക്കടവ് ആനന്ദവാടി ബീച്ച് റോഡിന്റെ 12.5 % 
ടി രൂപ് 15,99,436 

-- വാറ്റ് 
3 71/ എച്ച്. ഇ . സി . സി ./ 2009 - 10 - ടി ചാവക്കാട് 

താലൂക്കിലെ വെങ്കിടങ്ങ് പഞ്ചാ യ ത്തിലെ 6,600 + 
പുളിക്കക്കടവ് പണ്ടാരമാട് റോഡിന്റെ ടി - 12.5 % 
രൂപ 43,67 ,823 

വാറ്റ് 
4 72/എച്ച്. ഇ . സി. സി./2009- 10 - ടി കൊടുങ്ങല്ലൂർ 4,800 + 
താലൂക്കിലെ എസ്എൻ പുരം പഞ്ചായത്തിലെ 12 .5 % 

ഫോർഷോർ റോഡിന്റെ ടി - രൂപ 31,86 ,165 വാറ്റ് 
5 73 / എച്ച്. ഇ . സി . സി ./ 2009 - 10 - ടി കൊടുങ്ങല്ലൂർ 
താലൂക്കിലെ മതിലകം പഞ്ചായത്തിലെ ഉമ്മന്തറ 3,600 + 
ഫാ ർ മ സി റോ ഡി ന ന വീ ക ര ണം - 12.5 % 
രൂപ 23 ,88,746 

വാറ്റ് 
6 74/ എച്ച്. ഇ . സി . സി ./ 2009 - 10 - എറണാകുളം 

ജില്ലയിലെ തീരദേശ റോഡുകളുടെ നിലവാരം 
ഉയർത്തുന്ന പ്രവൃത്തി- കൊച്ചി കോർപ്പറേഷനിലെ 5,000 + 
വ ാ ർ ഡ് 5 - ല ല സ സ ാ ർ റാ ഡി ഒ ന്റെ 12.5 % 
പുനരുദ്ധാര ണം - രൂപ് 32,84,728 

- വാറ്റ് 
7 75 / എച്ച്. ഇ . സി . സി ./ 2009 - 10 - ടി ചേരാനല്ലൂർ 3, 800 + 
- പഞ്ചായത്തിലെ എസ്. എൻ. ഡി . പി . വാളം 12.5 % 
റോ ഡി ന്റെ ടി - രൂപ 25,30,352 

വാറ്റ് 
- 8 76 /എച്ച്. ഇ . സി . സി ./ 2009 - 10 - ടി കൊച്ചി 

കോർപ്പറേഷനിലെ വാർഡ് 13 - ലെ കൊച്ചങ്ങാടി 4,000 + 
മത്സ്യ ഫെഡ് റോഡിന്റെ പുനരുദ്ധാരണം - 12 .5 % 
രൂപ 26,04 ,324 

നിരതദ്രവ്യം - കമനമ്പർ 2 - ന് രൂപ 40, 000 , മറ്റുള്ളവയ്ക്ക് 
രൂപ 50,000 വീതം. 

കരാറുകാരന്റെ ക്ലാസ് - " ബി യും അതിനു മുകളിലും. 

പ്രവർത്തി തീർക്കേണ്ട കാലാവധി കമനമ്പർ 1- നും 
3 - നും 6 മാസം. ക്രമനമ്പർ 2, 5, 7, 8 ഇവയ്ക്ക് 4 മാസം. 
- ക്രമനമ്പർ 4 - നും 6- നും 5 മാസം. 

- ദർഘാസ് ഫോറങ്ങൾ തുറമുഖ എഞ്ചിനീയറിംഗ് വകുപ്പ് 
- മദ്ധ്യ മേ ഖല, എറ ണാ കു ളം ഓഫീസിൽ നിന്നും 
6- 1- 2010 മുതൽ 14 - 1- 2010 ഉച്ചയ്ക്ക് 1 മണിവരെ ദർഘാസ് 

ഫോറ ത്തിന്റെ വിലയും നികുതിയും അടച്ച് യോഗ്യത 
- തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കി രേഖാമൂലം 
അപേക്ഷിച്ചാൽ ലഭി ക്കു ന്ന താ ണ് . പവൃ ത്തിക്കുള്ള 
ദർഘാസ് പ്രവൃത്തിയുടെ പേരും മറ്റും കവറിന്റെ മുകളിൽ 
രേഖപ്പെടുത്തി സീൽ ചെയ്ത് 21- 1- 2010 - ന് വൈകുന്നേരം 


വാറ്റ് 


12th JAN . 2010] 


MARINE DEPARTMENT 


3 മണിക്കു മുമ്പായി രജിസ്ട്രേഡ് തപാൽ അഥവാ സ്പീഡ് 
പോസ്റ്റ്മുഖേന എറണാകുളം ഹാർബർ എഞ്ചിനീയറിംഗ് 
വകുപ്പ്, മദ്ധ്യമേഖല സൂപ്രണ്ടിംഗ് എഞ്ചിനീയർക്ക് ലഭിക്കത്തെക്ക 
വണ്ണം സമർപ്പിക്കേണ്ടതാണ്. 21- 1- 2010 - ന് വൈകുന്നേരം 
3 മണിക്കുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ, ആയത് തപാൽ 
തകരാറുമൂലമോ മറ്റേതെങ്കിലും കാരണവശാലോ ആയാലും 
സ്വീകരിക്കുന്നതല്ല . ഇങ്ങനെയുണ്ടാകുന്ന കാലതാമസത്തിന് 
ഡിപ്പാർട്ട് മെന്റ് യാതൊരു കാര ണ വ ശാലും ഉത്തര വാദി 
ആയിരിക്കുന്നതല്ല . ദർഘാസ് സ്വീകരിക്കുന്ന അവസാന ദിവസം 
ഏതെങ്കിലും കാര ണ വ ശാൽ സർക്കാർ പൊതു 
അവധിയായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി 
ദിവസം വൈകുന്നേരം 3 മണിവരെ ദർഘാസുകൾ സ്വീകരിക്കു 
ന്നതാണ്. ദർഘാസ് പ്രമാണത്തോടൊപ്പം 50 രൂപ വിലയുള്ള 
മുദ്രപ്പത്രത്തിൽ പ്രാഥമിക ഉടമ്പടി ഒപ്പിട്ട് സമർപ്പിക്കേണ്ടതും 
അതോടൊപ്പം തന്നെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, ഹാർബർ 
എഞ്ചിനീയറിംഗ് സെൻട്രൽ സർക്കിൾ, എറണാകുളം, കൊച്ചി 
എന്ന പേരിൽ ആവശ്യമായ നിരതദ്രവ്യം നിയമപ്രകാരം കെട്ടി 
വച്ചതിന്റെ രേഖ അടക്കം ചെയ്യേണ്ടതു മാ ണ് . അപ്രകാരം 
ചെയ്യാത്ത ദർഘാസുകൾ നിരസിക്കുന്നതാണ്. ദർഘാസുകൾ 
സ്വീക രിക്കുന്ന അവസാനദിവസം വൈകുന്നേരം 3. 30 - ന് 
ഹാജരുള്ള കരാറുകാരുടെയോ അവർ രേഖാമൂലം അധികാര 
പ്പെടുത്തിയിട്ടുള്ള പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ 
ദർഘാസുകൾ തുറക്കുന്നതാണ്. ദർഘാസിന്റെ ഫേം പിരീഡ് 
ദർഘാസ് തുറക്കുന്ന ദിവസം മുതൽ 4 മാസം ആയിരിക്കും. 
കേരള പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസ് സംബന്ധമായ 
എല്ലാ നിബന്ധനകളും ദർഘാസ് പരിഗണനയ്ക്കുള്ള മറ്റ് 
അനു ബന്ധ ഉത്ത ര വു കളും ഈ ദർഘാ സിനും ബാധക 
മായിരിക്കും. സർക്കാർ ഉത്തരവ് ( ആർ റ്റി.) 255/ 2004 / F & PD 
നമ്പരിലെ 29 - 6 - 2004 - ലെ സർക്കാർ ഉത്തരവും അനുബന്ധ 
ഉത്ത ര വു കളും ഈ ദർഘാസിനും ബാധക മാ യിരിക്കും. 
ദർ ഘാസ് ഫോറ ങ്ങ ൾക്കുള്ള അപേക്ഷയോ പൂ രി പ്പിച്ച് 
സമർപ്പിക്കുന്ന ദർഘാസ് പ്രമാണങ്ങളോ യാതൊരു കാരണവും 
കാണിക്കാതെ തന്നെ നിരസിക്കുന്നതിനുള്ള അധികാരം താഴെ 
ഒപ്പിട്ടിരിക്കുന്നയാളിൽ നിക്ഷിപ്തമാണ്. ദർഘാസുകളുടെ 
സൂക്ഷ്മപരിശോധനയിൽ ദേശീയ സുരക്ഷയ്ക്കും പ്രതിരോധ 
ത്തിനും പ്രത്യേക പരിഗണന നൽകുന്നതാണ്. 

( 2 ) 
No. D3/ 4417/2009/ HECC . 14th December 2009. 

The Superintending Engineer , Harbour Engineering 
Central Circle, Ernakulam for and on behalf of the 
Governor of Kerala invite competitive tenders in sealed 
covers for the following work from registered Contractors/ 
Firms of State PWD , Irrigation Department, Central Public 
Works Department and Port Trust through Registered Post 
or Speed Post. The tenders submitted through any 
courier service will not be considered . 


The tender forms can be had from the office of the 
undersigned on all working days from 7 - 1 - 2010 to 
13 - 1- 2010 upto 1 p.m . on application in writing proving 
the eligibility and on payment of cost and VAT. Tenders 
for the work shall be submitted in sealed cover with 
superscription of the name of work on or before 3 p . m . 
on 19 - 1 - 2010 to the Superintending Engineer, Harbour 
Engineering Central Circle , Ernakulam - 18 . Tenders received 
after 3 p . m . on 19 - 1 -2010 due to postal delay or on any 
other reasons will not be considered. Department will not 
be responsible for any such delays. If the last date of 
receipt of tender happens to be a holiday, tender will be 
accepted upto 3 p . m . on the next working day . 
Preliminary Agreement signed in Kerala Stamp Paper worth 
Rs. 50 and document for required EMD pledged in favour 
of the Superintending Engineer, Harbour Engineering 
Central Circle , Ernakulam - 18 are also to be submitted 
along with the tender. The tender submitted without 
preliminary agreement and required EMD will be rejected 
outright. The tenders will be opened at 3 .30 p . m . on the 
last date of receipt of tender in the presence of tenderers/ 
authorized agents present at the time. The firm period of 
the tender shall be 4 months from the date of opening of 
the tender. All the conditions in the Kerala PWD and all 
other conditions prevailing for consideration of tenders 
will be applicable to this tender also . Government Order 
No. (Rt.) 255 /04 / F & PD dated 29 -6 - 2004 and allied orders 
will be applicable to this tender also . The undersigned 
reserves the right to reject the application for issuance of 
tender forms and also the submitted tender of any 
tenderer without assigning any reason . While evaluating 
tenders , regard would be paid to national defence and 
security consideration . 


കേരള ഗവർണ്ണർക്കുവേണ്ടി ഹാർബർ എഞ്ചിനീയറിംഗ് 
മദ്ധ്യമേഖല എറണാകുളം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ താഴെ 
പ റ യുന്ന പ്രവൃ ത്തിക്ക് സംസ്ഥാന പൊതു മ രാ മത്ത് 
വകുപ്പ്, ജലവിഭവ വകുപ്പ്, കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പ്, 
പോർട്ട് ട്രസ്റ്റ് എന്നിവയിൽ രജിസ്ട്രേഷനുള്ള കരാറുകാർ 
സ്ഥാപനങ്ങൾ എന്നിവരിൽ നിന്നും മുദ്രവച്ച കവറുകളിൽ 
മത്സര സ്വഭാ വമുള്ള ദർഘാസുകൾ രജി ട്രേഡ് തപാൽ 
അഥവാ സ്പീഡ് പോസ്റ്റ് മുഖാന്തിരം ക്ഷണിച്ചുകൊള്ളുന്നു . 
കൊറിയർ സർവ്വീസുകൾ മുഖേന ലഭിക്കുന്ന ദർഘാസുകൾ 
പരിഗണിക്കുന്നതല്ല. 

ദർഘാസ് നമ്പർ - 77/ 2009 - 10 /എച്ച്. എ . സി. സി. 

പ്രവൃത്തിയുടെ പേരും അടങ്കൽ തുകയും ആലപ്പുഴ 
ജില്ലയിലെ ചെത്തി ഫിഷിംഗ് ഹാർബർ പാർക്കിംഗ് ഏരിയാ 
യുടെ നിർമ്മാണം - രൂപ 31,05,949. 

നിരതദ്രവ്യം - രൂപ 50,000. 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 4,700 + 12.5 % വാറ്റ്. 
കരാറുകാരന്റെ ക്ലാസ് " ബി യും അതിനു മുകളിലും. 
പ്രവൃത്തി തീർക്കേണ്ട കാലാവധി- 4 മാസം. 

ദർഘാസ് ഫോറങ്ങൾ തുറമുഖ എഞ്ചിനീയറിംഗ് വകുപ്പ്, 
മദ്ധ്യ മേ ഖല , എ റ ണാ കുളം ഓഫീസിൽ നിന്നും 
7 - 1- 2010 മുതൽ 13 - 1- 2010 ഉച്ചയ്ക്ക് 1 മണിവരെ ദർഘാസ് 


Tender No . - 77/ 2009 - 10 / HECC. 

Name of Work and Probable Amount of Contract 
Fishing Harbour at Chethy in Alappuzha District 
Construction of parking Area -- Rs. 31, 05, 949 . 

EMD - Rs. 50,000 . 
Cost of tender form - Rs. 4,700 + 12 .5 % VAT. 
Class of tenderer - " B Class and above . 
Period of completion - 4 months. 


KERALA GAZETTE 


[PART III 


experience in construction of harbour jetty /wharf/concrete 
bridges and satisfactorily completed at least any one of 
the above mentioned single works with an estimate PAC 
of not less than 150 lakhs during the last five years. The 
application for tender schedule should support by 
certificate of prior experience as mentioned above obtained 
from the Superintending Engineer/ Executive Engineer 
(agreement authority ) and tender schedule will be issued 
only to those who satisfy this condition . They should 
produce relevant certificate from the agreement authority 
along with the tender. 


Tender Number - 92 / HED (NC)/2009- 10 . 


Name of work with Estimate PAC - Kozhikode 
District - Koyilandy Fishery Harbour Project 
Construction of wharf, Auction hall, Reclamation bund and 
| Reclamation - Rs. 373 lakh . 


ഫോറ ത്തിന്റെ വിലയും നികുതിയും അടച്ച് യോഗ്യത 
തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കി രേഖാമൂലം 
അപേക്ഷിച്ചാൽ ലഭി ക്കു ന്ന താ ണ് . പവ ത്തിക്കുള്ള 
ദർഘാസ് പ്രവൃത്തിയുടെ പേരും മറ്റും കവറിന്റെ മുകളിൽ രേഖ 
പ്പെടുത്തി സീൽ ചെയ്ത് 19 - 1 - 2010 - ന് വൈകു ന്നേരം 
3 മണിക്കു മുമ്പായി രജിസ്റ്റേർഡ് തപാൽ അഥവാ സ്പീഡ് 
പോസ്റ്റ്മുഖേന എറണാകുളം ഹാർബർ എഞ്ചിനീയറിംഗ് 
വകുപ്പ് മദ്ധ്യമേഖലാ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർക്ക് ലഭിക്കത്തെക്ക 
വണ്ണം സമർപ്പിക്കേണ്ട താ ണ്. 19 - 1 - 2010 - ന് വൈകുന്നേരം 
3 മണിക്കുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ, ആയത് തപാൽ 
തകരാറുമൂലമോ മറ്റേതെങ്കിലും കാരണവശാലോ ആയാലും 
സ്വീകരിക്കുന്നതല്ല . ഇങ്ങനെയുണ്ടാകുന്ന കാലതാമസത്തിന് 
ഡിപ്പാർട്ട്മെന്റ് യാതൊരു കാര ണ വ ശാലും ഉത്തര വാദി 
ആയിരിക്കുന്നതല്ല. ദർഘാസ് സ്വീകരിക്കുന്ന അവസാന ദിവസം 
ഏതെങ്കിലും കാര ണ വ ശാൽ സർക്കാർ പൊതു 
അവധിയായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി 
ദിവസം വൈകുന്നേരം 3 മണിവരെ ദർഘാസുകൾ സ്വീകരിക്കു 
ന്നതാണ്. ദർഘാസ് പ്രമാണത്തോടൊപ്പം 50 രൂപ വിലയുള്ള 
മുദ്രപ്പത്രത്തിൽ പ്രാഥമിക ഉടമ്പടി ഒപ്പിട്ട് സമർപ്പിക്കേണ്ടതും 
അതോടൊപ്പം തന്നെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, ഹാർബർ 
എഞ്ചിനീയറിംഗ് സെൻട്രൽ സർക്കിൾ, എറണാകുളം, കൊച്ചി 
എന്ന പേരിൽ ആവശ്യമായ നിരതദ്രവ്യം നിയമപ്രകാരം കെട്ടി 
വച്ചതിന്റെ രേഖ അടക്കം ചെയ്യേണ്ടതു മാ ണ് . അപ്രകാരം 
ചെയ്യാത്ത ദർഘാസുകൾ നിരസിക്കുന്നതാണ്. ദർഘാസുകൾ 
സ്വീകരിക്കുന്ന അവസാനദിവസം വൈകുന്നേരം 3.30 - ന് 
ഹാജരുള്ള കരാറുകാരുടെയോ അവർ രേഖാമൂലം അധികാര 
പ്പെടുത്തിയിട്ടുള്ള പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ 
ദർഘാസുകൾ തുറക്കുന്നതാണ്. ദർഘാസിന്റെ ഫേം പിരീഡ് 
ദർഘാസ് തുറക്കുന്ന ദിവസം മുതൽ 4 മാസം ആയിരിക്കും. 
കേരള പൊതുമരാമത്ത്വകുപ്പിലെ ദർഘാസ് സംബന്ധമായ 
എല്ലാ നിബന്ധനകളും ദർഘാസ് പരിഗണനയ്ക്കുള്ള മറ്റ് 
അനു ബന്ധ ഉത്ത ര വു കളും ഈ ദർഘാ സിനും ബാധക 
മായിരിക്കും. സർക്കാർ ഉത്തരവ് ( ആർ റ്റി.) 255 / 2004 / F & PD 
നമ്പരിലെ 29 - 6 - 2004 - ലെ സർക്കാർ ഉത്തരവും അനുബന്ധ 
ഉത്ത ര വു കളും ഈ ദർഘാസിനും ബാധ ക മാ യിരിക്കും. 
ദർഘാസ് ഫോറങ്ങൾക്കുള്ള അപേക്ഷയോ പൂരിപ്പിച്ച് സമർപ്പി 
ക്കുന്ന ദർഘാസ് പ്രമാണങ്ങളോ യാതൊരു കാരണവും കാണി 
ക്കാതെ തന്നെ നിരസിക്കുന്നതിനുള്ള അധികാരം താഴെ 
ഒപ്പിട്ടിരിക്കുന്നയാളിൽ നിക്ഷിപ്തമാണ്. ദർഘാസുകളുടെ 
സൂക്ഷ്മപരിശോധനയിൽ ദേശീയ സുരക്ഷയ്ക്കും പ്രതിരോധ 
ത്തിനും പ്രത്യേക പരിഗണന നൽകുന്നതാണ്. 


Nature ofwork — Construction of wharf (60x6m 
3 Nos.) and auction hall (61x8.4 m ) with 700 mm dia. bored 
Cost in situ piles, Reclamation and Construction of 
Reclamation bund . 

| E . M.D - Rs. 50,000 . 
Period of Completion - 10 months. 

Tender Documents (Pre -qualification and execution of 
works ) can be had from the office of the undersigned 
during office hours from 5 - 1-2010 to 8- 1- 2010 upto 3 p.m . 
on remittance of Rs. 25,000 + VAT ( Not refundable ) towards 
the cost and not transferable. The details of work if any 
required can be had from the office of the undersigned 
during working hours. The Pre -qualification tender 
schedule (3 copies ) containing the questionnaire duly filled 
up by the tenderer and Financial Tender Schedule for the 
work should be submitted in separate sealed covers. The 
Pre- qualification documents should be in book form with 
serially numbered pages having an index sheet showing 
the contents and page numbers. The filled up 
questionnaire for Pre - qualification in triplicate bound in 
Book form , EMD and preliminary agreement shall be put in 
one cover and the tender for the work another cover. 
The Pre - qualification documents not received in the form 
of bound book shall be rejected . 

Name of work should be written one sealed covers 
and the sealed cover should be send by Registered Post/ 
Speed Post so as to reach the office of the undersigned 
before 19 - 1 - 2010 , 4 p . m . last day and time fixed for 
tender. Tenders which are received after 4 p . m . on last 
day due to postal delay or due to any other reason will 
not be considered at any cost. This department will not be 
responsible for any such delay. Tenders through Courier 


Office of the Superintending 
Engineer , Harbour Engineering 
Central Circle, 
Ernakulam -18. 


(Sd.) 
Superintending Engineer. 


PRE -QUALIFICATION CUM TENDER NOTICE 


No. D6-1401 /2009/SE . 


| 17th December 2009. 


Competitive tenders in two separate sealed covers for 
pre -qualfication and execution of the following works are 
invited by the Superintending Engineer, Harbour 
Engineering North Circle, Kozhikode for and on behalf 
of the Governor of Kerala from financially sound 
registered ‘ A ’ class Contractors/ Firms of Kerala State 
PWD , Irrigation Department/Central PWD having previous 


12th JAN . 2010 ] 


MARINE DEPARTMENT 


13 


ദർഘാസ് നമ്പർ 92 / എച്ച്. ഇ . ഡി. എൻ. സി ./ 2009 - 10 

പ്രവർത്തിയുടെ പേരും ഏകദേശ അടങ്കൽ തുകയും - 
കോഴിക്കോട് ജില്ല - കൊയിലാണ്ടി മത്സ്യബന്ധന തുറുമുഖ 
പദ്ധതി - വാർഫ്, ഓക്ഷൻ ഹാൾ, റിക്ലമേഷൻ ബണ്ട്എന്നിവ 
യുടെ നിർ മ്മാ ണ വും റിക്സ മേ ഷൻ പവ്യ ത്തിയും 
രൂപ 373 ലക്ഷം. 

- പ വ ർ ത്തിയുടെ സ്വഭാവം - 700 mm വ്യാസമുള്ള 
കോൺക്രീറ്റ് ബോർഡ് പൈലിൽ വാർഫ് ( 60 . 00 x 6. 00 മീ .) 
3 എണ്ണം, ഓക്ഷൻ ഹാൾ ( 61.00 x 8 .40 മീ .) എന്നിവയുടെ 
നിർമ്മാ ണവും സ്ഥലം നികത്തലും റിക്സ് മേ ഷൻ ബണ്ട് 
നിർമ്മാണവും. 


നിരതദ്രവ്യം രൂപ 50,000. 
- പ്രവർത്തി പൂർത്തിയാക്കേണ്ട കാലാവധി - 10 മാസം. 


Service willl not be accepted . If the last date of the 
receipt of tenders happens to be holiday, tenders will be 
accepted upto 4 p . m . on the next working day. 
Preliminary agreement duly filled in and signed on stamp 
paper worth Rs. 50 should accompany the tender for the 
work and the required EMD pledged in favour of the 
undersigned should also be enclosed in a separate cover. 
Tender submitted without preliminary agreement and EMD 
(duly pledged ) will be rejected outright. The Pre 
qualification tenders alone will be opened on the same 
day at 4 .30 p .m . by the undersigned or by his authorised 
representative in the presence of tenderers or their 
representatives who may present at that time and will be 
submitted to the Chief Engineer for scrutiny and 
evaluation by the Committee constituted for this purpose. 
Only the tenders of those who have been pre - qualified 
will be opened later and the tenders of those who have 
not been Pre - qualified will be summarily rejected without 
opening the tender. The firm period of the tender will be 
four months from the date of opening of the tender. The 
date of opening of the tenders of the contractors/ firms 
who have been pre- qualified will be intimated later. 

All the conditions in the Government Order 
(MS) No. 43/99/IRD , dated 9 -6 - 1999 and other conditions 
for considering the tenders will be applicable for this 
tender also . No price preference of any type shall be 
given to any Co - operative Societies in this work . The 
conditions of G. O . ( Rt.) No. 255/04/ F & PD , dated 29 - 6- 2004 
will be applicable to this tender also . The undersigned 
reserves the right to deny any application for 
Pre - qualification and tender documents and to reject the 
tender submitted by the applicant without assigning any 
reason . All conditions prevailing in Kerala Public Works 
Department regarding tender and other conditions for 
tender consideration are applicable to this tender also . 

While evaluating tenders, regard would be paid to 
National Defence and Security consideration . 

കേരള ഗവർണ്ണർക്കുവേണ്ടി ഹാർബർ എഞ്ചിനീയറിംഗ് 
വകുപ്പ്, ഉത്തരമേഖലാ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, കോഴിക്കോട് 
ചുവടെ ചേർത്തിരിക്കുന്ന പ്രവൃത്തിക്ക് പരിചയസമ്പന്നരും 
സാമ്പത്തിക ശേഷിയുള്ളവരും 150 ലക്ഷം രൂപയെ ങ്കിലും 
അടങ്കൽ തുകയിൽ കുറയാത്ത തുകയ്ക്കുള്ളഹാർബർ ജെട്ടി, 
വാർഫ്, കോൺക്രീറ്റ് പാലം എന്നിവയിൽ ഏതെങ്കിലും 
ഒരു പ്രവൃത്തി കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 
തൃപ്തികരമായി പൂർത്തിയാക്കി യിട്ടുള്ള വരുമായ കേരള 
സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് ഇറിഗേഷൻ വകുപ്പ്/ കേന്ദ് 

പൊതുമരാമത്ത് വകുപ്പ് എന്നിവയിൽ " എ ക്ലാസ്സ് 
രജിസ്ട്രേഷനുള്ള കരാറുകാർ സ്ഥാപനങ്ങളിൽ നിന്നും 
മു ൻ യോഗ്യതാ നിർണ്ണയത്തിനും പവ്യത്തിക്കുമുള്ള 
ദർഘാസുകൾ പ്രത്യേകം മുദ്രവച്ച വെവ്വേറെ കവറുകളിൽ 
രജിസ്റ്റേർഡ് തപാൽ അഥവാ സ് പീഡ് പോസ്റ്റ് മാർഗ്ഗം 
ക്ഷണിച്ചു കൊള്ളുന്നു . കൊറിയർ സർവ്വീസ് മുഖേന 
ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. പ്രവൃത്തിപരിചയം 

തെളിയിക്കുന്നതിന് ബന്ധപ്പെട്ട സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ 
എക് സി ക ട്ടീവ് എഞ്ചിനീയറുടെ ( കരാർ നിർവ്വഹണ 
അധി കാ രി ) സാക്ഷ്യപത്രം ദ ർ ഘാ സി നോ ടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. 
Gaz . No. 2/2010/ DTP (Marine). 


മുൻ യോഗ്യതാ നിർണ്ണയത്തിന്റേയും പ്രവൃത്തിയുടേയും 
ദർഘാസ് ഫാറ ങ്ങൾ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് 
ഉത്തര മേഖലാ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ ഓഫീസിൽ 
നിന്നും 5 - 1- 2010 മുതൽ 8 - 1- 2010 വൈകിട്ട് 3 മണിവരെ 25,000 
രൂപയും വാറ്റും അടച്ച് ( മടക്കിക്കൊടുക്കുന്നതല്ല) അപേക്ഷി 
ച്ചാൽ ലഭിക്കുന്നതാണ്. അപേക്ഷയോടൊപ്പം മുൻപരിചയം 
സംബന്ധിച്ച കരാർ നിർവ്വഹണ അധികാരിയുടെ സാക്ഷ്യപത്രം 
കൂടി ഹാജരാക്കിയാൽ മാത്രമേ ദർഘാസ് പമാ ണ ങ്ങൾ 
വിതരണം ചെയ്യുകയുള്ളു. ദർഘാസ് പ്രമാണങ്ങൾ കൈമാറ്റം 
ചെയ്യാൻ പാടുള്ളതല്ല. പൂരിപ്പിച്ച ചോദ്യാവലികളടങ്ങിയ 
മുൻയോഗ്യതാ നിർണ്ണയ ദർഘാസ് പ്രമാണങ്ങളും ക്രമനമ്പരിട്ട് 
ഉള്ളടക്ക സൂചിക ഉൾപ്പെടെ തയ്യാറാക്കി ബുക്ക്രൂപത്തിലാക്കി 
(മൂന്ന് പകർപ്പ് സഹിതം ) യതും നിരതദ്രവ്യവും പ്രാഥമിക 
ഉട നടിയും ഒന്നാം നമ്പർ കവറിലും പ്രവർത്തിക്കുള്ള 
ദർഘാസ് രണ്ടാം നമ്പർ ക വ റിലും അടക്കം ചെയ്ത് 
പ്രവൃത്തിയുടെ പേരും മറ്റും യഥാക്രമം കവറിന്റെ മുകളിൽ 
രേഖ പ്പെടുത്തി ഹാർബർ എഞ്ചി നീ യ റിംഗ് വകുപ്പ് 
ഉത്തരമേഖലാ സൂപ്രണ്ടിഗ് എഞ്ചിനീയറുടെ പേരിൽ 19 - 1- 2010, 
വൈകിട്ട് 4 മണിക്കു മുമ്പായി രജിസ്റ്റേർഡ് തപാൽ അഥവാ 
സ്പീഡ് പോസ്റ്റ്മാർഗ്ഗം ലഭിക്കേണ്ടതാണ്. കൊറിയർവഴി 
അയക്കുന്ന ടെണ്ടർ സ്വീകരിക്കുന്നതല്ല. ബുക്ക്രൂപത്തിൽ 
കുത്തിക്കെട്ടിയിട്ടില്ലാത്ത മുൻ യോഗ്യതാ പ്രമാണം തിരസ്കരിക്കു 
ന്നതാണ്. അവസാന ദിവസം വൈകുന്നേരം 4 മണിക്കുശേഷം 
ലഭിക്കുന്ന ദർഘാസുകൾ ആയത് തപാൽ തകരാറുമൂലമോ 
മറ്റേതെങ്കിലും കാരണവശാലോ ആയാലും സ്വീകരിക്കുന്നതല്ല. 
ദർഘാസ് സ്വീകരിക്കുന്ന അവസാന ദിവസം ഏതെങ്കിലും 
കാരണ വശാൽ സർക്കാർ അവധിയായി പ്രഖ്യാപിക്കുക 
യാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം വൈകുന്നേരം 4 
മണി വരെ ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. മുൻ യോഗ്യതാ 
നിർണ്ണയത്തിനുവേണ്ടിയുള്ള പ്രമാണങ്ങളോടൊപ്പം 50 രൂപ 
- വിലയുള്ളമുദ്രപ്പത്രത്തിൽ പ്രാഥമിക ഉടമ്പടി ഒപ്പിട്ട് സമർപ്പി 
ക്കേണ്ടതും അതോടൊപ്പംതന്നെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, 
ഹാർബർ എഞ്ചി നീ യ റിംഗ് വകുപ്പ് ഉത്ത ര മ ഖ ല , 
കോഴിക്കോട്- 6 എന്ന പേരിൽ ആവശ്യമായ നിരതദ്രവ്യം 
നിയമപ്രകാരം കെട്ടിവച്ചതിന്റെ രേഖ അടക്കം ചെയ്യേണ്ടതു 
മാണ്. അപ കാ രം ചെയ്യാ ത്തവ നിര സി ക്കു ന്ന താ ണ് . 
മുൻ യോഗ്യതാ നിർണ്ണയത്തിനുള്ള കവറുകൾ മാത്രം ദർഘാസുകൾ 
സ്വീക രി ക്കുന്ന അ വ സാന ദിവസം വൈകു ന്ന രം 
4.30 മണിക്ക് സൂപ്രണ്ടിംഗ് എഞ്ചിനീയറോ അദ്ദേഹം അധികാര 
പ്പെടുത്തുന്ന മറ്റുദ്യോഗസ്ഥനോ ഹാജരുള്ള കരാറുകാരുടെയോ 
അവരുടെ അധികാരപ്പെടു ത്തിയ പ്രതിനിധിക ളു ടെയോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും ബന്ധപ്പെട്ട കമ്മിറ്റിയുടെ 
പരി ശോ ധ ന യ് ക്കും അംഗീ കാ ര ത്തി നു മായി ചീഫ് 
എഞ്ചി നീ യർക്ക് സമർപ്പിക്കു ന്ന തു മാ ണ്. മുൻ യോ ഗ്യത 


KERALA GAZETTE 


[PART III 


നിർണ്ണയിച്ച് അംഗീകരിക്കുന്ന കരാറുകാരുടെയും സ്ഥാപന ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും അടങ്കൽ 
ങ്ങളുടെയും പ്രവൃത്തിക്കുള്ള ദർഘാസുകൾ മാത്രമേ പിന്നീട് തുകയും - HESD / AEE/ 01 / 2009 - 10 - ഹാർബർ എഞ്ചിനീയറിംഗ് 
തുറന്ന് പരിശോധിക്കുകയുള്ളൂ. മുൻ യോഗ്യതാ നിർണ്ണയത്തിൽ സബ് ഡിവിഷൻ - തലായ് ഓഫീസ് കെട്ടിടങ്ങളുടെ പ്രത്യേക 
അംഗീകരിക്കപ്പെടാത്ത കരാറുകാരുടെയും സ്ഥാപനങ്ങളുടെയും അറ്റകുറ്റപ്പണികൾ രൂപ 2,39,599. 
പ്രവൃത്തിക്കുള്ള ദർഘാസുകൾ തുറക്കാതെ തന്നെ നിരസിക്കു 
ന്നതാണ്. ദർഘാസുകളുടെ ഫേം പീരീഡ് ദർഘാസുകൾ 

നിരതദ്രവ്യം -രൂപ 6,000 
തുറക്കുന്നതുമുതൽ 4 മാസം വരെ ആയിരിക്കും. മുൻ യോഗ്യത 

ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 500 + വാറ്റ്. 
നിർണ്ണ യിച്ച് അംഗീ ക രി ക്ക പ്പെട്ട കരാ റു കാ രു ടെ യും 

ദർഘാസുകൾ വിൽക്കുന്ന തീയതിയും സമയവും 14 - 1- 2010 
സ്ഥാപനങ്ങളുടെയും പ്രവൃത്തിക്കുള്ള ദർഘാസുകൾ തുറക്കുന്ന 

- മുതൽ 20 - 1 - 2010 1 മണിവരെ. 
സമയവും തീയതിയും അവരെ മുൻകൂട്ടി അറിയിക്കുന്ന 
തായിരിക്കും. 9 - 6 - 1999 - ലെ സർക്കാർ ഉത്ത ര വ് നമ്പർ 

ദർഘാസ് പ്രമാണങ്ങൾ ലഭിക്കേണ്ട അവസാന തീയതിയും 
( എം . എസ്. ) 43 / 99 / ഐ ആർ ഡിയിൽ പറയുന്ന എല്ലാ സമയവും 20 - 1-2010, വൈകുന്നേരം 3.30 മണിവരെ. 
നിബന്ധനകളും ദർഘാസ് പരിഗണനയ്ക്കുള്ളമറ്റ് അനുബന്ധ 
ഉത്ത ര വുകളും 29 - 6 - 2004 - ലെ സർക്കാർ ഉത്തരവ് നമ്പർ 

ദർഘാസുകൾ ദർഘാസ് ദിവസം 4 മണിക്ക് തുറക്കുന്ന 
(ആർ. ടി.) 255 / 2004 / എഫ്. & പി . ഡിയൽ പറയുന്ന എല്ലാ 

തായിരിക്കും. 
നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. 

കരാറുകാരന്റെ ക്ലാസ് " ഡി യും ഉപരിയും. 
സഹ ക ര ണ സം ഘ ങ്ങൾക്ക് യാതൊരു വിധ പസ് 
പിഫറൻസും ലഭി ക്കു ന്ന തല്ല . മുൻ യോഗ്യതാ നിർണ്ണയ 

പ്രവർത്തിയുടെ കാലാവധി-- 2 മാസം. 
ത്തിന്റെയും പ്രവൃത്തിയുടെയും ദർഘാസ് ഫാറങ്ങൾക്കുള്ള 

ദർഘാസ് പ്രമാ ണ ങ്ങ ളോ ടൊപ്പം 50 രൂപ വിലയുള്ള 
അപേക്ഷയോ പൂരിപ്പിച്ച് സമർപ്പിക്കുന്ന മുൻ യോഗ്യതാ നിർണ്ണ 

- മുദ്രപത ത്തിൽ പ്രാഥമിക ഉടമ്പടി സമർപ്പി ക്കേ ണ്ട 
യത്തിന്റെയും പ്രവൃത്തിയുടെയും ദർഘാസ് പ്രമാണങ്ങളോ 

താ ണ് . ദർഘാസുകളുടെ ഫേം പിരീഡ് ദർഘാ സു കൾ 
യാതൊരു കാരണവും കാണിക്കാതെതന്നെ നിരസിക്കുന്നതിനുള്ള 

തുറക്കുന്നതു മുതൽ 4 മാസംവരെ ആയിരിക്കും. ദർഘാസ് 
അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന ആളിൽ നിക്ഷിപ്തമാണ്. 

സംബ ന്ധിച്ചുള്ള കേരള തുറമുഖ എഞ്ചി നീ യ റിംഗ് 
കേരള പൊതുമരാമത്ത് വകുപ്പ് ദർഘാസ് സംബന്ധിച്ച എല്ലാ 

വകുപ്പിന്റെയും പൊതുമരാമത്തു വകുപ്പിന്റെയും എല്ലാ വ്യവ 
നിബന്ധനകളും ദർഘാസ് പരിഗണനയ്ക്കുള്ളമറ്റ് അനുബന്ധ 

സ്ഥകളും ഇതിനും ബാധകമാണ്. കാരണംകൂടാതെ ദർഘാസ് 
ഉത്തരവുകളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. 

റദു ചെയ്യുവാനോ മാറ്റിവയ്ക്കുവാനോ ഉള്ള അധികാരം താഴെ 
ദർഘാ സു കൾ പരി ഗ ണി ക്കു മ്പോൾ രാജ്യ ത്തിന്റെ 

ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. മേൽ പ്രസ്താ 
സുരക്ഷയും പ്രതിരോധവും കണക്കിലെടുക്കുന്നതാകുന്നു . 

വിച്ചിരിക്കുന്ന പ്രവൃത്തിയെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾക്ക് 

ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. 
Office of the Superintending 
Engineer, Harbour Engineering 

29 - 6 - 2004 - ലെ സർക്കാർ ഉത്തരവ് നമ്പർ ( ആർ. ടി . ) 
North Circle , 

255/ 2004 / എഫ് ആന്റ് പി . ഡി . ഈ ദർഘാസിനും ബാധക 
Chakkorathukulam , 

(Sd.) 

മാ യി രിക്കും. ദർഘാസ് ഫോറങ്ങൾക്കുള്ളഅപേക്ഷയോ 
Eranhipalam P. 0 ., 

Superintending Engineer. 
Kozhikode- 6 . 

പൂരിപ്പിച്ച് സമർപ്പിക്കുന്ന ദർഘാസ് പ്രമാണങ്ങളോ യാതൊരു 
കാര ണവും കാണിക്കാതെ തന്നെ നിര സിക്കു ന്ന തിനുള്ള 
അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന ആളിൽ നിക്ഷിപ്തമാണ്. 

ദർഘാസുകൾ പരിഗണിക്കുമ്പോൾ രാജ്യത്തിന്റെ സുരക്ഷയും 
ദർഘാസ് പരസ്യം 

പ്രതിരോധവും കണക്കിലെടുക്കുന്നതാണ്. 


നമ്പർ ഡി1 / 60 / 2008 . 

2009 ഡിസംബർ 17 . 
കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, ഹാർബർ എഞ്ചിനീയറിംഗ് സബ് ഡിവിഷൻ, 
തലശ്ശേരി താഴെ പറയുന്ന പ്രവൃത്തിക്ക് അംഗീകൃത കരാറു 
കാരിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
ഹാർബർ എഞ്ചിനീയറിംഗ് 
സബ് ഡിവിഷൻ, തലായി, 
തലശ്ശേരി, കണ്ണൂർ. 


( ഒപ്പ്) 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

എഞ്ചിനീയർ. 


12th Jan . 2010 ] 


MARINE DEPARTMENT 


15 


